C ) 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg . No . KL / TV ( N )/ 634/ 2015 -17 


GOVERNN 


- 
കരള 


സർക്കാ 


VMENT OF 


കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 മേയ്26 
26th May 2015 

1190 ഇടവം 12 
12th Idavam 1190 
1937 ജ്യേഷ്ഠം 5 
5th Jyaishta 1937 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Fire Force Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ സി2 - 6460 / 2014. 


2015 ഏപ്രിൽ 24. 


അഗ്നിരക്ഷാസേവന വകുപ്പ് വക മട്ടാഞ്ചേരി അഗ്നിരക്ഷാ 
നിലയത്തിലെ ജീപ്പ് KL . 01 E 2165 ഇപ്പോഴത്തെ സ്ഥിതിയിലും 
അവസ്ഥയിലും 2015 ജൂൺ 11 -ാം തീയതി പകൽ 11 മണിക്ക് 
മട്ടാഞ്ചേരി നില യ പരിസരത്ത് വച്ച് പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. 


ലേ ത്തോ ടൊപ്പം മുദ്ര പതിപ്പിച്ച ടെണ്ടറു കളും 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടറുകൾ 2015 ജൂൺ മാസം 9 -ാം 
തീയതി 3 മണി വ രെ നേരിട്ടോ തപാൽ മു ഖ നയോ 
സ്വീകരിക്കുന്നതാണ്. 3 മണിക്കുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. മുദ്രപതിപ്പിച്ച് 
ടെണ്ടറുകൾ ഉൾക്കൊള്ളുന്ന കവറിന്റെ പുറത്ത് “അഗ്നിരക്ഷാ 
സേവന വകുപ്പ് വക ജീപ്പ് KL . 01 | 2165 വാങ്ങുന്നതിനുള്ള 
ടെണ്ടർ ” എന്ന് ആലേഖനം ചെയ്തിരിക്കേണ്ടതാണ്. പരസ്യ 
ല ല ത്തി നു ശേഷം നേരത്ത് ലഭിച്ച ടെണ്ട റു കൾ 
തുറക്കുന്നതും ലേലത്തിൽ കേട്ട തുകയോ ടെണ്ടറിൽ കൊടുത്ത 
തുകയോ ഏതാണ് കൂടുതൽ ആ തുകയ്ക്ക് താൽക്കാലികമായി 
ലേലം ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ 
ടെണ്ടർ നൽകിയിരിക്കണമെന്ന് നിർബന്ധമില്ല . 


ലേലത്തിൽ പങ്കെടുക്കു വാ നാഗഹിക്കു ന്ന വർ ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി - 1,000 നിരതദ്രവ്യ 
മായി അടയ്ക്കേണ്ടതാണ്. ടി വാഹനം ടെണ്ടർ വഴി വാങ്ങാൻ 
ആഗ്രഹിക്കുന്നവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ടെണ്ടറി 
നോടൊപ്പം നിരതദ്രവ്യമായി - 1,000- ന്റെ ക്രോസ് ചെയ്യാത്ത 
ബാങ്ക് ഡാഫ്റ്റ് “ ഡിവിഷണൽ ഓഫീസർ, ഫയർ ആന്റ് 
റെസ്ക് സർവീസസ്, ഗാന്ധിനഗർ, എറണാകുളം- 20 ” എന്ന 
വിലാസത്തിൽ ടെണ്ടറിനോടൊപ്പം അയയ്ക്കേ ണ്ട താ ണ് . 
അവർ ലേല സമയത്ത് ഹാജരായിരിക്കേണ്ടതാണ്. എന്നാൽ 
നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . ഏറ്റവും കൂടുതൽ ലേലം 
വിളിക്കുന്ന ടെണ്ടർ നൽകുന്ന ആളിന്റെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലം കൊള്ളുന്ന ആൾ 
ലേലത്തുകയുടെ 25 % അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതാണ്. 
തുകയും മൊത്തം തുകയ്ക്കുള്ളവില്പന നികുതിയും ലേലം 
സ്ഥിര പ്പെ ടുത്തി ഉത്ത ര വ് ലഭിച്ച് 15 ദിവ സ ത്തി നകം 
അടക്കേണ്ടതും സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും 
വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. നിശ്ചിത ദിവസത്തിനകം 
വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ആയതിന് സംഭവിക്കുന്ന 
യാതൊരു കഷ്ട നഷ്ടങ്ങൾക്കും ഫയർ ആന്റ് റെസ്ക 
സർവീസസ് വകുപ്പോ സർക്കാരോ ഉത്ത ര വാ ദി യാ 
യിരിക്കുന്നതല്ല. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ 
ഒഴികെയുള്ളവരുടെ നിരതദവ്യം ലേലം കഴിഞ്ഞാലുടൻ 
മടക്കിക്കൊടുക്കുന്നതാണ്. 


28 


KERALA GAZETTE 


[PART III 


ഏതെങ്കിലും കാരണത്താൽ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തി - ഓഫീസറുടെ അനുമതിയോടെ പ്രവൃത്തി ദിവസങ്ങളിൽ 
കിട്ടുന്ന ആൾ ലേല നിബ ന്ധ ന ക ൾ ലംഘി ക്കു ഓഫീസ് സമയത്ത് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 
ക യാ ണെ ങ്കിൽ ടിയാൻ ഒടുക്കിയ തുക സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും വാഹനം പുനർ ലേലം ചെയ്യുന്ന തു - യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ 
മാ യി രി ക്കും . പുനർ ലേല ത്തിൽ എന്തെ ങ്കിലും നഷ്ടം നട പടി കൾ മാറ്റി വയ്ക്കു ന്ന തിനും റദ്ദ് ചെയ്യു ന്ന തിനും 
സംഭവിച്ചാൽ ആയത് മുൻ ലേലക്കാരനിൽ നിന്നും റവന്യൂ 

ടെണ്ടറുകൾ അസ്ഥിരപ്പെടുത്തുന്നതിനും താഴെ ഒപ്പ് വെച്ചിരിക്കുന്ന 
റിക്കവറി ചട്ടങ്ങൾ പ്രകാരം ഈടാക്കുന്നതാണ്. എന്നാൽ 

ഓഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 
പുനർ ലേലത്തിൽ കൂടുതൽ തുക ലഭിക്കുകയാണെങ്കിൽ 
അതിൽ യാതൊരു അ വ കാ ശ വും ആദ്യ ലേല ക്കാ ര ന് 
ഉണ്ടായിരിക്കുന്നതല്ല . 

ഡിവിഷണൽ ഓഫീസറുടെ 
- ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വരും ടെണ്ടർ സമർപ്പി 

ഓഫീസ്, 

- ( ഒപ്പ്) 
ക്കു ന്ന വരും മേൽപ്പറഞ്ഞ നിബ ന്ധ ന കൾ അതേ പടി അഗ്നിരക്ഷാസേവനം, 

ഡിവിഷണൽ 
പാലിക്കേണ്ടതാണ്. താൽപ്പര്യമുള്ളവർക്ക് മട്ടാഞ്ചേരി സ്റ്റേഷൻ എറണാകുളം, കൊച്ചി- 20. 

ഓഫീസർ. 


360 


